24th OCT. 2017) 


COMMISSIONERATE OF LAND REVENUE 


9069 


L . A . NOTIFICATIONS AND DECLARATIONS 

ഭൂമിയുടെ വിവരങ്ങൾ 
ERNAKULAM DISTRICT 

ജില്ല - എറണാകുളം. 

വില്ലേജ്- പുതുവൈപ്പ്. 
താലൂക്ക് കൊച്ചി. 

ബ്ലോക്ക് നമ്പർ 10 . 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

സർവ്വേ നമ്പർ - 292 /1. 
ആക്ടിലെ 6 -ാം വകുപ്പുപ്രകാരമുള്ള 

( ഒപ്പ്) 
പരസ്യം 

സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ ), 
നമ്പർ ബി1- 269 / 17. 2017 സെപ്റ്റംബർ 19. 

വിശാല കൊച്ചി വികസന അതോറിറ്റി, 
എറ ണാ കുളം ജില്ല യിലെ കൊച്ചി താലൂക്കില 

കടവന്ത്ര , എറണാകുളം. 
പു തു വൈപ്പ് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 10 - ൽ പ്പെട്ട 
താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെടുന്ന ഭൂമിയുടെ സർവ്വേ 

KOZHIKODE DISTRICT 
നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നതിനാൽ 
പുതുവൈപ്പ് വില്ലേജിലെ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽ 

1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 
അതിർത്തി തിരിച്ച് സർവ്വേ ചെയ്യുന്നതാണെന്നും, 1961- ലെ 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള 
കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 

പരസ്യം 
6( 1) -ാം വകുപ്പ്പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു ; 

നമ്പർ സി2 - 2323 / 16 . 

- 2017 സെപ്റ്റംബർ 28. 
-- താഴെപ്പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 

1. താഴെ പറയുന്ന പ്രദേശത്തിന്റെ റീ സർവ്വേ ഇപ്പോൾ 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ 
അവകാ ശ മു ണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാ ളെയും 

പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവ്വേയും 
നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന 

അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961 - ലെ 37 -ാം 
സർവ്വേയറുടെ അടുത്ത് ഹാജരാകു ന്നതിനും അതിരുകൾ 

ആക്ട്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം 
കാണിച്ചു കൊ ടു ക്കു ന്ന തിനും അതിനോട് ബന്ധപ്പെട്ട 

ചെയ്യുന്നു . 
വിവരങ്ങൾ നൽകുന്നതിനുംവേണ്ടി അതതുസമയം ആവശ്യ 

2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 
പ്പെടു മ്പോൾ ഹാജ രാകുന്ന തിനും വേണ്ടി ഇതിനാൽ 

(പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡികി മൂലം 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . പ്രസ്തുത ആക്ടിലെ 6 ( 2 ) 
വകുപ്പുപ്രകാരം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധ 

ഇതിനാൽ പരസ്യം ചെയ്യുന്ന സർവ്വേ ഭേദ ഗതി 
മുള്ള ഏതൊരാൾക്കു മുള്ള സാധു വാ യ നോട്ടീ സാ യി 

ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവേ റെക്കോർഡും 
കണ ക്കാക്കപ്പെടുന്ന താ ണ് . പസ്തുത ആക്ടിലെ 6 ( 3 ) 

അ തിൽ നിർണ്ണയിക്കുകയും രേഖ പ്പെ ടു ത്തു കയും 
വകുപ്പുപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 

ചെയ്തിട്ടുള്ള അതിരുകളും ശരിയായി നിർണ്ണയിക്കുകയും 

രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ തർക്കമറ്റ 
( എ ) സർവ്വേചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

തെളിവായിരിക്കുന്നതാണ്. 
ചെയ്യേണ്ട ആവശ്യം ഉണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ മറ്റു 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 
വിള ക ളോ അഥവാ സാ ര വ ത്തായ മറ്റ് 
തട സ്സ ങ്ങ ളോ 15 ദിവസ ത്തി നകം മുറിച്ചു ജില്ല കോഴിക്കോട്. 

- വില്ലേജ് പയ്യോളി. 
കള യു കയോ നീക്കം ചെയ്യുകയോ ചെയ് താലൂക്ക് കൊയിലാണ്ടി. റീ. സർവ്വേ ബ്ലേക്ക്- 4 കീഴൂർ. 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ - സർവ്വേ നമ്പരുകൾ- 1 മുതൽ 2016 വരെ. 
മെന്നും; 

- ( ഒപ്പ്) 
( ബി ) കൊടിപിടി ക്കു ന്ന വ ര യും ചെയിൻമാൻ 

അസിസ്റ്റന്റ് ഡയറക്ടർ. 
മാരെയും നിയോഗിച്ച് അതതുസമയം ആവശ്യ 
മായേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാ ളി കളെ ഏർപ്പെടു ത്ത ണ മെന്നും; 

KANNUR DISTRICT 
( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽക 

തിരുത്തൽ പരസ്യം 
ണ മെന്നും മറ്റുപകാ ര ത്തിൽ പസ് തു ത 
ആക് ടോ അതു പ കാ ര മു ണ്ടാ യി രി ക്കുന്ന റഫ്.എഫ് 2 - 8501/ 10 . 

2017 സെപ്റ്റംബർ 25. 
ചട്ടങ്ങളോ അതനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാ 
വുന്ന സഹാ യ ങ്ങ ൾ സർ വ്വ യർ ക്ക് 

17 - 4 - 2015 - ലെ കേരള ഗസറ്റ് നമ്പർ 14 - ൽ കമ്മീഷണറേറ്റ് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 2730 - ൽ 

വന്ന കണ്ണൂർ ജില്ലയുടെ പരസ്യത്തിൽ ഫോറം നമ്പർ 16 - ൽ 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള വകുപ്പുകൾ കണ്ണൂർ ജില്ല , കണ്ണൂർ താലൂക്ക്, നാറാത്ത് അംശം ദേശത്ത് 
പകാ രമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്ന തിൽ - സർവ്വേ നമ്പർ 20 / 14 എന്നത് സർവ്വേ നമ്പർ 20 / 4 എന്ന് 
ആ ര ങ്കിലും വീഴ്ച വരു ത്തു ക യാ ണ ങ്കിൽ ജോലി തിരുത്തി വായിക്കേണ്ടതാണ്. 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിനുള്ള 
ചെലവ് ആക്ടിലും ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടുള്ളതു 
പോലെ വീഴ്ചവരുത്തിയിട്ടുള്ളവരിൽ നിന്നും വസൂലാക്കുന്ന താലൂക്ക് ഓഫീസ്, 

- ( ഒപ്പ്) 
തുമാണ്. 

കണ്ണൂർ. 

തഹശീൽദാർ. 
231 


